Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Reg. No. KL/TV(N)/634/2021-2023 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 





2021 ജനുവരി 5 
തിരുവനന്തപുരം, 5th January 2021 








വാല്വം 10 mania 
റ്‌ ചെല്ല 1196 ധനു 21 1 
Vol. X Thiruvananthapuram, _ 21st Dhanu 1196 | No. 
Tuesda 1942 പൌഷം 15 
ട്‌ 15th Pousha 1942 
PART 11 


Commissionerate of Land Revenue 


Sth Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


119 





Quilandy Taluk 


പരസ്യം 


നമ്പര്‍ ജിദ-8388/2020. 2020 ഡിസംബര്‍ 1. 


കൊയിലാണ്ടി താലൂക്ക്‌, മൂടാടി വില്ലേജില്‍ മൂടാടി 
ദേശത്ത്‌ കല്ല്യാണി 0/0 ചെറിയോമന നായര്‍ എന്നവര്‍ 
21-8-1994-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. പരേതയുടെ 
അവകാശികളെ കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി 
ശങ്കരന്‍ നായര്‍, ഒതയോത്ത്‌, മൂടാടി നോര്‍ത്ത്‌ പി. ഒ., 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശികള്‍ 


താഴെ പറയുന്നവരാണെന്ന്‌ അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 


നമ്പര്‍ ബന്ധം 


1 ശങ്കരന്‍ നായര്‍ സഹോദരന്‍ 81 


2 പത്മിനി അമ്മ മരണപ്പെട്ട 
സഹോദരി 
പാര്‍വൃതി അമ്മയുടെ മകള്‍ 72 
3 കമലാക്ഷി അമ്മ » » 63 
4 ബാലാമണി 33 58 
5 പുഷ്പ ം » 54 
6 ശേഖരന്‍ ൽ മകന്‍ 52 
7 അമ്മാളു അമ്മ മരണപ്പെട്ട 
സഹോദരന്‍ 
ഗോപാലന്‍ നായരുടെ ഭാരൃ 74 
8 രമ ക മകള്‍ 58 
9 പ്രമീള » 51 
10 സൂരജ » » 50 
11 ശ്രീജിത മരണപ്പെട്ട സഹോദരന്‍ 
ഗോപാലന്‍ നായരുടെ 
മരണപ്പെട്ട മകന്‍ 
സതീശന്റെ ഭാര്യ 45 
12 സ്നേഹ ം മകള്‍ 23 
13 സംഗീത്‌ ം മകന്‍ 16 


മൂകളില്‍ പറഞ്ഞവരെ മാതം കക്ഷി ചേര്‍ത്ത്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം സര്‍ക്കാര്‍ 
ഗസറ്റില്‍ 30 


്രസിദ്ധപ്പെടുത്തിയ തീയതി മുതല്‍ 


ദിവസത്തിനകം ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലുക്കാഫീസ്‌, 


(ഒപ്പ) 


കൊയിലാണ്ടി. തഹശീല്‍ദാര്‍. 


15 


Kozhikode Taluk 
പരസ്യം 
൬ 


റഫ്‌. കെ4-20275/2019. 2020 സെപ്റ്റംബര്‍ 8. 


കോഴിക്കോട്‌ താലൂക്ക്‌, ചേവായൂര്‍ വില്ലേജില്‍ 
പിഷാരൂകോവില്‍ വിനോദ്‌ കുമാര്‍, എഫ്‌. 4-ഗുഡ്‌ എര്‍ത്ത്‌, 
മലാപറമ്പ്‌ പി. ഒ. എന്നയാള്‍ 5-9-2018-ല്‍ മരണപ്പെട്ടിരിക്കുന്നു. 
ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
പുഷ്പാ വിനോദ്‌, എഫ്‌. 4- ഗുഡ്‌ എര്‍ത്ത്‌, മലാപറമ്പ്‌ പി. ഒ. 
ഈ ആഫീസില്‍ ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍ മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്ത 


രാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പുഷ്പാ വിനോദ്‌ ഭാര്യ 66 

2 മനീഷാ വിനോദ്‌ മകള്‍ 40 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസും ഗസറ്റില്‍ പരസ്ുപ്പെടുത്തി 
30 ദിവസത്തിനകം കോഴിക്കോട്‌ തഹശീല്‍ദാരെ എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞുവരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്ക 


പ്പെടുന്നതല്ല. 
(2) 
റഫ്‌. കെ4-1969 /2020. 2020 സെപ്റ്റംബര്‍ 8. 
കോഴിക്കോട്‌ താലൂക്ക്‌, ഒളവണ്ണ വില്ലേജില്‍ 


കെ. പി. സതൃഭാമ, പാഞ്ചജന്യം, ഒളവണ്ണ എന്നവര്‍ 
6-9-2019-ല്‍ മരണപ്പെട്ടി രിക്കുന്നു. ടിയാളുടെ അനന്തരാവ 
കാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി കെ. സി. മിനി, 
അക്ഷയ, കൊളക്കാട്‌, തുവക്കോട്‌ ഈ ആഫീസില്‍ 
ബോധിപ്പിക്കപ്പെട്ട അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശി 
കളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കെ. സി. മിനി മകള്‍ 47 

2 കെ. സി. സജിത്ത്‌ മകന്‍ 46 


3 കെ. സി. ശ്രീജിത്ത്‌ 42 


” 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു അനന്തരാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസും ഗസറ്റില്‍ പരസ്ുപ്പെടുത്തി 
തഹ ശീല്‍ദാരെ 


ദിവസത്തിനകം കോഴിക്കോട്‌ 


എഴുതി 
വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ 


30 


ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞു 


സ്വീകരിക്കപ്പെടുന്നതല്ല. 


